Kerala Gazette No . 43 dated 3rd November 2015 . 


PART I 


Section iji 


GOVERNN 


കര 


s and 


a 


- C 


OF KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- സി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 4712 / ലെഗ്. സി3 / 2015/ നിയമം. 


-- 2015 ആഗസ്റ്റ് 3. - 
തിരുവനന്തപുരം, 

1190 കർക്കടകം 18 . 
1937 ശ്രാവണം 12. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേ ക്കായി ഇതിനാൽ പസിദ്ധപ്പെടു ത്തു ന്നു . നിയമ സഭ പാസ്സാ ക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2015 ആഗസ്റ്റ് 3 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 


എസ്. കുമാരി സുധ, 
സ്പെഷ്യൽ സെക്രട്ടറി ( നിയമം). 


2015 - ലെ 13 -ാം ആക്റ്റ് 


2015 - ലെ കേരള കശുവണ്ടി ഫാക്ടറികൾ ( വിലയ്ക്കെടുക്കൽ) 

- ഭേദഗതി ആക്ട് 


1974- ലെ കേരള കശുവണ്ടി ഫാക്ടറികൾ ( വിലയ്ക്കെടുക്കൽ) ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


- ഒരു 
ആക്റ്റ് 


പീഠിക . 1974 - ലെ കേരള കശുവണ്ടി ഫാക്ടറികൾ ( വിലയ്ക്കെടുക്കൽ) ആക്റ്റ് 
താഴെപറയുന്ന ആ വ ശ്യ ങ്ങ ൾ ക്കായി വീണ്ടും ഭേദ ഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കുകയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയാറാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : - 

- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2015 - ലെ കേരള 
കശുവണ്ടി ഫാക്ടറികൾ ( വിലയ്ക്കെടുക്കൽ) ഭേദഗതി ആക്ട്എന്ന് പേര് പറയാം. 

- ( 2 ) ഇത് 1984 മേയ് 1 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 

2. 3 എ വകുപ്പിനുള്ള ഭേദഗതി. - 1974- ലെ കേരള കശുവണ്ടി ഫാക്ടറികൾ 
( വി ല യ് ക്കെ ടു ക്കൽ) ആക്റ്റിലെ ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് 
പരാമർശിക്കപ്പെടുക) 3 എ വകുപ്പ് (1) -ാം ഉപവകുപ്പിൽ, 

- (i ) “ ഒരു കശുവണ്ടി ഫാക്ടറിയെ സംബന്ധിച്ച് ” എന്ന വാക്കുകൾക്ക് 
ശേഷം “ ഈ ആക്റ്റ് പ്രാബല്യത്തിൽ വരുന്ന ദിവസത്തിനു മുമ്പ്അല്ലെങ്കിൽ അതിനു 
ശേഷമുള്ള ഏതെങ്കിലും ദിവസം” എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 

(ii) പരിമിതി വ്യവസ്ഥയിൽ “എന്നാൽ എന്ന വാക്കിനുശേഷം “ ഈ 
വകുപ്പിന്റെ (1) -ാം ഉപവകുപ്പുപ്രകാരമുള്ള ഉത്തരവ് പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
ആറുമാസക്കാലയളവിനുള്ളിൽ ” എന്ന വാക്കുകളും അക്കങ്ങളും ബ്രാക്കറ്റുകളും 
ചേർക്കേണ്ടതാണ്; 


(iii ) പരിമിതി വ്യവസ്ഥയ്ക്കു ശേഷം, താഴെപ്പറയുന്ന വിശദീകരണം 
ചേർക്കേണ്ടതാണ്, അതായത്: 


-- “ വിശദീകരണം. ( 1) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഉത്തരവിന് അനുസൃത 
മായുള്ള നിക്ഷിപ്തമാക്കൽ അങ്ങനെയുള്ളഉത്തരവ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിയിൽ 
പ്രാബല്യത്തിൽ വരുന്നതാണ്. ”. 


40 


3 . 6 എ വകുപ്പു ചേർക്കൽ. - പധാന ആക്റ്റിലെ 6 -ാം വകു പ്പിനു ശേഷം 
താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“6എ . III -ാം പട്ടികയിൽ പ്രത്യേകം പറയുന്ന ഫാക്ടറികൾ വിലയ്ക്കെടുക്കൽ. - 
(1) ഏതെങ്കിലും കോടതിയുടെയോ ബണലിന്റെയോ മറ്റ് അധികാരസ്ഥാനത്തിന്റെയോ 
ഏതെ ങ്കിലും വിധി ന്യാ യ ത്തിലോ ഡികിയിലോ ഉത്ത ര വിലോ എന്തു തന്നെ 
അടങ്ങിയിരുന്നാലും, തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ 
കരാറിലോ മറ്റ് കാരണങ്ങളിലോ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, ഈ ആക്റ്റിന്റെ III -ാം 
പട്ടിക യിൽ പ്രത്യേകം പറ ഞ്ഞി രി ക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ അവയ്ക്ക് 
ഓരോ ന്നിനും നേരെ സൂചിപ്പിച്ചിട്ടുള്ള തീയതി മുതൽ പ്രാബല്യത്തോടു കൂടി 
സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും അതിൽ നിക്ഷിപ്തമാക്കേണ്ടതും 
പൊതുതാൽപര്യാർത്ഥം യുക്തമായിരിക്കുമെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു: 

എന്നാൽ അങ്ങനെയുള്ള കൈമാറ്റം, 2015 - ലെ കേരള കശുവണ്ടി ഫാക്ടറികൾ 
( വിലയ്ക്കെടുക്കൽ) ഭേദഗതി ആക്റ്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
ആറു മാസക്കാലയളവിനുള്ളിൽ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു പ്രമേയത്തിന്റെ 
പിൻബലത്തോടെ ആയിരിക്കേണ്ടതാണ്. 

(2 ) ആക്റ്റിലെ 4 -ാം വകുപ്പിലെയും 7 മുതൽ 16 വരെയുള്ള വകുപ്പുകളിലെയും 
(രണ്ടും ഉൾപ്പെടെ) വ്യവസ്ഥകൾ 3 എ വകുപ്പ് ( 1) -ാം ഉപവകുപ്പ് പ്രകാരം ഒരു 
പ്രഖ്യാപനം പുറപ്പെടുവിച്ചിട്ടുള്ള കശുവണ്ടി ഫാക്ടറിയെ സംബന്ധിച്ചു ള്ളതും 
അല്ലെങ്കിൽ കഴിയുന്നത് ബാധകമാകുന്നതുമാണ്. 

( 3 ) ഈ ആക്ടിലെ ആവശ്യങ്ങൾക്കായി, ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് 
" നിശ്ചയിക്കപ്പെട്ട ദിവസം , എന്നാൽ പട്ടികയിൽ ഓരോ ഫാക്ടറിയുടെയും നേരെ 
പറഞ്ഞിരിക്കുന്ന തീയതികളായിരിക്കുമെന്ന് സംശയനിവാരണത്തിനായി ഇതിനാൽ 
പ്രഖ്യാപിക്കുന്നു . 

( 4) 8 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിൻകീഴിൽ പുറപ്പെടുവിച്ച എല്ലാ ഉത്തരവു 
കളും ഉൾപ്പെടെ III -ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള കശുവണ്ടി ഫാക്ടറികളെ സംബന്ധിച്ച്, 
സർക്കാ രോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ അധികാര സ്ഥാ നമോ ചെയ് തോ 
എടുത്തതോ ആയ എല്ലാ പ്രവൃത്തികളും നടപടികളും അല്ലെങ്കിൽ കാര്യങ്ങളും, അവ 
ഓരോന്നിനും നേരെ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതികളിലും അന്നു മുതൽക്കും 
ആരംഭിക്കുകയും, 2015 - ലെ കേരള കശുവണ്ടി ഫാക്ടറികൾ ( വിലയ്ക്കെടുക്കൽ) ഭേദഗതി 
ആക്റ്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതിയിൽ അവസാനിക്കുകയും ചെയ്യുന്ന 
കാലയളവുകളിൽ, ഈ ആക്റ്റിൽ പ്രസ്തുത ഭേദഗതി ആക്റ്റ്മുഖേന വരുത്തിയിട്ടുള്ള 
ഭേദഗതികൾക്ക്, എല്ലാ നിർണ്ണായക പ്രാധാന്യമുള്ള സമയങ്ങളിലും പ്രാബല്യത്തി 
ലുണ്ടായിരുന്നാ ലെ ന്ന തു പോലെ, എല്ലാ ആവ ശ്യ ങ്ങൾക്കും സാധു ത യു ള്ളതും 
പ്രാബല്യമുള്ളതും ആയിരിക്കുന്നതും എല്ലായിപ്പോഴും അങ്ങനെ ആയിരുന്നതായും 
കരുതപ്പെടേണ്ടതാണ്. . 

4. 9 -ാം വകുപ്പിനുള്ള ഭേദഗതി. - 9 -ാം വകുപ്പിൽ, (7 ) -ാം ഉപവകുപ്പിനുശേഷം, 
താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 

- “( 8) തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിലോ ഏതെങ്കിലും 
കോടതിയോ ട്രൈബ്യൂണലോ അല്ലെങ്കിൽ മറ്റ് അധികാരസ്ഥാനമോ പുറപ്പെടുവിച്ച 
ഏതെ ങ്കിലും വിധി ന്യാ യ ത്തിലോ ഉത്ത ര വിലോ ഡികിയിലോ എന്തു തന്നെ 
അടങ്ങിയിരുന്നാലും, ഇതിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾക്കു അനുസൃതമായി 


11 


നിശ്ചയിച്ചിട്ടുള്ള തുക ഒരു കശുവണ്ടി ഫാക്ടറിയുടെ ഉടമസ്ഥനോ കൈവശക്കാരനോ 
സ്വീകരിക്കുന്നിടത്ത്, 1882 - ലെ വസ്തു കൈമാറ്റ ആക്ടിലെ ( 1882 - ലെ 4 -ാം കേന്ദ 
ആക്റ്റ്) 54 -ാം വകു പ്പിൽ നിർവ്വചിച്ചിട്ടുള്ള ഒരു കെമാറ്റ് പ്രമാണം ഒപ്പിട്ടു 
പൂർത്തീകരിക്കുന്നതിലൂടെ കശുവണ്ടി ഫാക്ടറികൾ സർക്കാരിലേക്ക് കൈമാറ്റം 
ചെയ്യ പ്പെട്ട തായി കരു ത പ്പെടുന്നതും അതിൻപ്രകാരം കെ വ ശ ക്കാ ര ന്റെ യോ 
ഉടമസ്ഥന്റെയോ അവകാശവും ഉടമസ്ഥാവകാശവും താൽപര്യവും നഷ്ടപരിഹാരം 
കൈപ്പറ്റുന്ന തീയതി മുതൽ അവസാനിക്കുന്നതുമാണ്. 

(9 ) ( 8 ) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുള്ള കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ 
ഫാക്ടറിയുടെ കൈവശാവകാശവും ഉടമസ്ഥാവകാശവും കൈവശക്കാരന് ഉടമസ്ഥന് 
തിരിച്ചുകൊടുക്കാൻ സർക്കാർ ബാദ്ധ്യസ്ഥമായിരിക്കുന്നതല്ല. ”. 

- 5. III -ാം പട്ടിക ചേർക്കൽ. - പ്രധാന ആക്റ്റിലെ II -ാം പട്ടികയ്ക്കുശേഷം 
താഴെപ്പറയുന്ന പട്ടിക ചേർക്കേണ്ടതാണ്, അതായത്: 

“പട്ടിക III 


(6 എ വകുപ്പ് കാണുക) 


ക്രമ ഫാക്ടറിയുടെ 
നമ്പർ രജിസ്റ്റർ നമ്പർ 


ഫാക്ടറികളുടെ പേരും 

വിവരണവും 
വിശദ വിവരങ്ങളും 


സർക്കാരിൽ 
നിക്ഷിപ്തമാക്കിയ 

തീയതി 


- (1) 


(2) 


( 3) 


കെ . യു . 28 


11 - 5 - 1984 


കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര 
താലൂക്കിൽ മേലില വില്ലേജിൽ 
ചെങ്ങമനാട്ടിൽ സ്ഥിതിചെയ്യുന്ന 
മെസ്സേഴ് സ് ( ഗാ ന്റ് കാഷ 
കോർപ്പറേഷൻ 


കെ . യു . 96 


11 - 5 - 1984 


കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ 
കിളികൊല്ലൂർ വില്ലേജിൽ സ്ഥിതി 
ചെയ്യുന്ന മെസ്സേഴ്സ് കെ. എ . കരീം 
ആന്റ് സൺസ്, കിളികൊല്ലൂർ 


ക 


. 38 


27 - 7 - 1984 


കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ 
ഇരവിപുരം വില്ലേജിൽ സ്ഥിതി 
ചെയ്യുന്ന മെസ്സേഴ്സ് പി. കെ . ദാമോദർ, 
കാഷ്ട്ര കമ്പനി, ഇരവിപുരം 


കൃ 


. 97 


27 - 7 - 1984 


കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ 
ചാത്തന്നൂർ വില്ലേജിൽ സ്ഥിതി 
ചെയ്യുന്ന മെസ്സേഴ്സ് ക്വയിലോൺ 
എക്സ്പോർട്ട്സ്, ചാത്തന്നൂർ 


12 


(1) 


(2) 


(3) 


ക 


. 150 


27 - 7 - 1984 


തിരുവനന്തപുരം ജില്ലയിൽ ചിറയിൻകീഴ് 
താലൂക്കിൽ നാവായിക്കുളം വില്ലേജിൽ 
സ്ഥിതി ചെയ്യുന്ന മെസ്സേഴ്സ് ധനലക്ഷ്മി 
എക്സ്പോർട്ട്സ്, നാവായിക്കുളം 


- 


കെ . യു . 59 


27 - 7 - 1984 


കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ 
പെരിനാട്വില്ലേജിൽ സ്ഥിതിചെയ്യുന്ന 
മെസ്സേഴ്സ് രാജശ്രീ എക്സ്പോർട്ട്സ് 
എന്റർപ്രൈസസ്, പെരിനാട് 


- 


കെ . യു . 207 


8 - 2 - 1985 


കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ 
കിളികൊല്ലൂർ വില്ലേജിൽ സ്ഥിതി 
ചെയ്യുന്ന മെസ്സേഴ്സ് വിശ്വനാഥ് കാഷ 
ഫാക്ടറി, ചാത്തിനാംകുളം 


കെ . യു . 185 


8 - 2 - 1985 


- കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ 

കോട്ടംകര വില്ലേജിൽ സ്ഥിതിചെയ്യുന്ന 
മെസ്സേഴ്സ് ഡാൽമിയ ഇന്റർനാഷണൽ, 
പെരുമ്പുഴ 


എ . പി . 


25 - 4 - 1985 


ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി 
താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ 
സ്ഥിതിചെയ്യുന്ന മെസ്സേസ്സ്റ്റാൻഡേർഡ് 
കാഷ ഇൻഡസ്ട്രീസ്, പത്തിയൂർ 


എ . പി . 11 


ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി 11 -6- 1986. ”. 
താലൂക്കിൽ കായംകുളം എരുവയിൽ 
സ്ഥിതിചെയ്യുന്ന രാജ്മോഹൻ കാഷ 
ലിമിറ്റഡ്, എരുവ. 


( ശരിത്തർജ്ജമ ) 


എൻ. ഡി . ശോഭന , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


13 


